കേരള സർക്കാർ 
Government of Kerala 

2014 


Regn .No. KERBIL /2012 /45073 

dated 5 - 9 -2012 with RNI 
Reg. No. KL/ TV ( N )/634/2012 -14 


GOVERN 


, 
കർ 


ർക്കാ 


NMENT OF 


OF KERALA 

WA 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 ജൂ ലൈ 15 
15th July 2014 
1189 മിഥുനം 31 
31st Mithunam 1189 


നമ്പർ 


Vol. III 


No. 1 - 


Thiruvananthapuram , 

Tuesday 


1936 ആഷാഢം 24 
24th Ashadha 1936 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


ലേല പരസ്യം 


നമ്പർ എച്ച്4- 10150/ 2013. 

2014 ജൂ ൺ 18. 
കാഞ്ഞിര പ്പള്ളി താലൂക്കിൽ എരുമേലി വടക്കു 
വില്ലേജിൽ ബ്ലോക്ക് 30 - ൽ സർവെ നമ്പർ 337 / 2 - ൽപ്പെട്ട 
ശ്രീ സെബാസ്റ്റ്യൻ ജോർജ്ജ്, മണിക്കൊമ്പിൽ എന്നയാളുടെ 
പേരിലുള്ള വസ്തു വിൽ അപക ട ക ര മായി നിൽക്കുന്ന 
2 തേക്ക് മരങ്ങൾ മുറിച്ച് മാറ്റേണ്ട താ യിട്ടുണ്ട് പ്രസ്തുത 
മരങ്ങൾക്ക് 23, 846 ഫോറസ്റ്റ് ഡിപ്പാർട്ടുമെന്റിൽ നിന്ന് വില 
നിശ്ചയിച്ച് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ടി മര ങ്ങൾ 
6 - 8 - 2014 - ന് രാവിലെ 11 മണിക്ക് എ രു മേലി വടക്ക് 
വില്ല ജാഫീസിൽ വച്ച് കാഞ്ഞിരപ്പള്ളി അ ഡീ ഷ ണ ൽ 
ത ഹ ശീൽദാരോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെടു ത്തുന്ന 
ഉദ്യോഗസ്ഥനോ ലേലത്തിൽ വിൽക്കുന്നതാണ്. 


ലേലത്തിൽ പങ്കെടുക്കുന്നവർ - 1,000 നിരതദ്രവ്യം കെട്ടി 
വെയ്ക്കേണ്ടതും ലേലം പിടിക്കുന്നയാൾ ആ സമയത്തുതന്നെ 
ലേലത്തുകയും 12.5 % വാറ്റും വാറ്റിന്റെ 1 % സെസ്സും മൊത്തം 
തുകയുടെ 5 % വന വികസന നികുതിയും ഒടുക്കേണ്ടതും 
ജില്ലാ കളക്ടർ ലേലം സ്ഥിരപ്പെടുത്തിയതിനുശേഷം തടികൾ 
നീക്കം ചെയ്യേണ്ടതുമാണ്. ടി ലേലം മറ്റ് സർക്കാർ ലേല 
ത്തിന്റെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും കൂടുതൽ 
വിവരങ്ങൾ കാഞ്ഞിരപ്പള്ളി താലൂക്കാഫീസ്, എരുമേലി വടക്ക് 
വില്ലേജാഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് അറിയാവുന്നതാണ്. 


താലൂക്കാഫീസ്, 
കാഞ്ഞിരപ്പള്ളി. 


- ( ഒപ്പ്) 
അഡീഷണൽ തഹശീൽദാർ. 


